Government of Kerala 
കേരള സർക്കാർ 

| 2012 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 12 - 14 


12 


- 


1 


GOVERN 


ച്ച 


ക്കാർ. 


രള സർക് 
WMENT OF 


S KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LVII | 
വാല്യം 57 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th August 2012 

2012 ആഗസ്റ്റ് 7 
16th Sravana 1934 
1934 ശാവണം 16 


റാ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലഘു ദർഘാസ് പരസ്യം 


കമ 
നമ്പർ 


നിരത 
ദ്രവ്യം 


നമ്പർ ഇഇ ( 2) 928/ 2012 . 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

(2 ) 


2012 ജൂ 


ലൈ 17 . 


- 50,000 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖലാ 
ക ഷി എക് സികട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയു ന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്ത്/ ജലവിഭവ 
വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 5 -9-2012 - ന് പകൽ 3 മണി 
വരെ സ്വീക രിക്കു ന്നതും അന്നേ ദിവസം 3. 30 മണിക്ക് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ അപ്പോൾ സന്നി ഹി ത രാ യിട്ടുള്ള 
ദർഘാസുകാരുടെ യോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നി ദ്ധ്യ ത്തിൽ തുറക്കുന്നതു മാ ണ് . ഏതെങ്കിലും 
കാരണവശാൽ ടി ദിവസം പൊതുഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ടാൽ 
അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 


ഇഇ( 2)928/ 2012 - കാസർഗോഡ് ജില്ലയിലെ 
പുല്ലൂർ സ്റ്റേറ്റ് സീഡ് ഫാമിലെ II ബി IV 
ബ്ലോക്കിൽ ജലനിർഗമന സൗകര്യങ്ങൾ 
മെച്ചപ്പെടുത്തൽ - 28,32,000 
ഇഇ (2 ) 928/2012 (1 ) ടി പുല്ലൂർ സ്റ്റേറ്റ് സീഡ് 
ഫാമിലെ IV -ാം ബ്ലോക്കിൽ ജലസേചന 
കനാൽ പുതുക്കിപ്പണിയൽ പ്രവൃത്തി- - 

3, 56, 000 
ഇഇ ( 2 ) 928/ 2012 ( 2 ) ടി കാസർഗോഡ് സ്റ്റേറ്റ് 
സീഡ് ഫാമിൽ ജലസേചന കനാലിന്റെ 
നിർമ്മാണം- 15 ,20, 000 
ഇഇ(2) 928/2012(3 ) ടി കാസർഗോഡ് സ്റ്റേറ്റ് 
സീഡ് ഫാമിലെ D ബ്ലോക്കിലെ കുളം 
പുതുക്കിപ്പണിയലും ഫാം റോഡ് ശക്തി 
പ്പെടുത്തലും പ്രവൃത്തി- 12,10 , 000 


8, 900 


3 


38 ,000 


4 


30,250 


27th August 2012 ] 


GROUNDWATER DEPARTMENT 


100 


- ( 2 ) 


( 3 ) 


- 22,750 


- 5 ഇഇ ( 2)928/ 2012(4 ) - കാസർഗോഡ് ജില്ലയിലെ 

കാഷ പാജനി ഓച്ചാർഡ്, ആദൂ രിൽ 
കിണർ നിർമ്മാണം - 9, 10 ,000 
ഇഇ( 2) 928/ 2012 ( 5) ടി കാഷ പ്രോജനി 
ഓച്ചാർഡ്, ഗ്വാളിമുഖയിൽ മഴവെള്ള സംഭരണി. 
നിർമ്മാണം - 6,75,000 


ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
മേൽപ്പറഞ്ഞ അംഗീകൃതകരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു . 
ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും 
മടക്കി കൊടുക്കു ന്ന തല്ല . അംഗീകൃത ബാങ്കിൽനിന്നും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കോഴിക്കോടിന്റെ പേരിൽ 
അടച്ച് നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് ഏണസ്റ്റ്മണി 
ഡെപ്പോസിറ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ഈ ജോലിക്ക് ദർഘാസ് സമർപ്പിക്കു മ്പോൾ 100 - ന്റെ 
മുദ്രപത്രത്തിൽ ഒരു പ്രിലിമിനറി എഗ്രിമെന്റ് കൂടി വയ്ക്കേണ്ടതാണ്. 
ദർഘാ സുകളെ സംബ ന്ധിച്ചു ളള എല്ലാ സർക്കാർ 
നിബന്ധനകളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


16, 900 


ദർ ഘാസ് പ്രമാണത്തിന്റെ വില കമ ന മ്പർ 1 - ന് 
4 ,200 + വി . നി ., കമ ന മ്പർ 2 - ന് 700 + വി . നി ., 
കമ ന മ്പർ 3 - ന് 2 , 3 00 + വി . നി ., കമ ന മ്പർ 4 - ന് 

1, 800 + വി. നി ., ക്രമനമ്പർ 5 - ന് 1,500 + വി . നി., ക്രമനമ്പർ 
6 - ന് 1, 400 + വി . നി . 


- പ്രവൃത്തിചെയ്തു തീർക്കാനുള്ള കാലാവധി ക്രമനമ്പർ 
1- നും 5 - നും 6 മാസം, ക്രമനമ്പർ 2 - ന് 3 മാസം, ക്രമനമ്പർ 
3 - നും 4 - നും 5 മാസം, ക്രമനമ്പർ 6 - ന് 4 മാസം. 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 5- 9 -2012 ഉച്ചയ്ക്ക് 
1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 


കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
റീജിയണൽ ഓഫീസ്, 

- ( ഒപ്പ്) 
പുതിയറ പി. ഒ ., 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
കോഴിക്കോട്- 4. 

(കൃഷി). 


